Kerala Gazette No. 24 dated 12th June 1984. 
PART II 


കേരള നിയമസഭാ സെകട്ടേറിയറ്റ് 

വിജ്ഞാപനം 


നമ്പർ : 2377 ഏൽ, എ . 4 എ /83. 


തിരുവനന്തപുരം, 
തീയതി 1983 ഫെബ്രുവരി 24 . 


കേരള നിയമസഭയുടെ നടപടികമവും കാര്യനിർവ്വഹണവും സംബ 
ന്ധിച്ച ചട്ടങ്ങളിലെ 69 -ാം ചട്ടപ്രകാരം, 1983- ലെ കേരള പബ്ലിക് സർവ്വീസ 
കമ്മീഷൻ ( ചില സംഘങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പവ ത്തികൾ ) ബിൽ 
ഉദ° ദേശ കാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ മെമ്മോറാണ്ടത്തോടും, 
ഏല്പിച്ചുകൊടുക്കപ്പെട്ട നിയമനിർമ്മാണാധികാരം സംബന്ധിച്ച മെമ്മോ 
റാണ്ടത്തോടും കൂടി പസിദ്ധപ്പെടുത്തുന്നു . 


ഡോക്ടർ ആർ. പ്രസന്നൻ, 
നിയമസഭാ സെക്രട്ടറി . 


G/ 94G/ v. 


2 


ഏഴാം കേരള നിയമസ 
21 -ാം നമ്പർ ബിൽ, 


1983 - ലെ കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻ (ചില സംഘങ്ങളെ 

സംബന്ധിച്ച് കൂടുതൽ ( പവൃത്തികൾ ) ബിൽ 
ചില സംഘങ്ങളുടെ കീഴിലുളള സർവ്വീസുകളെ സംബന്ധിച്ച് കേരള 
പബ്ലിക് സർവീസ് കമ്മീഷൻ ചില കുടുതൽ പരുത്തികൾ ചെയ്യുന്നതിനു 
വേണ്ടി വ്യവസ്ഥ ചെയ്യുന്നതിനുളള 


ഒരു ബിൽ 


പീഠിക -ചില സംഘങ്ങളുടെ കീഴിലുളള സർവീസുകളെ സംബന്ധിച്ച്, 
ഭകേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചില കുടുതൽ പരുത്തികൾ ചെയ്യുന്ന 
തിനുവേണ്ടി വ്യവസ്ഥചെയ്യേണ്ടത് യുക്തമായിരിക്കുകയാൽ ; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിനാലാം സംവൽസരത്തിൽ താഴെപ്പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു : 

1. ചുരുക്കപ്പേരും ആരംഭവും.- : (1) ഈ ആക്ററിന് 1983- ലെ കേരള 
പബ്ലിക് സർവീസ് കമ്മീഷൻ ( ചില സംഘങ്ങളെ സംബന്ധിച്ച് കൂടുതൽ 
( പവത്തികൾ) ആക്റ്റ്എന്ന് പേർ പറയാം, 

(2) ഇത്, സർക്കാർ, ഗസററിൽ വിജ്ഞാപനംമൂലം നിശ്ചയിക്കാ 
വുന്ന പ്രകാരമുളള തീയതി പ്രാബത്തിൽ വരുന്നതാണ്. 

2. നിർവ്വചനങ്ങൾ - ഈ ആക്ററിൽ, സന്ദർഭം മററു വിധത്തിൽ ആവശ്യ 
പ്പെടാത്ത പക്ഷം - 

( എ ) ഒരു സംഘത്തെ സംബന്ധിച്ച്, " ആണസമിതി എന്നാൽ, സംഘ - 
ത്തിൻ ചട്ടങ്ങളും റഗുലേഷനുകളും മുഖന അതിന്റെ കാര്യനിർവ്വഹണം 
ഏല്പിച്ചുകൊടുക്കപ്പെട്ടിട്ടുളള . ഗവർണർമാർ, കൗൺസിൽ, ഡയറക്റർമാർ , 
കമ്മിററി, 15 -) °ററികൾ അല്ലെങ്കിൽ മററ് സമിതി എന്നർത്ഥമാകുന്നു ; 

( ബി ) “ സംഘം എന്നാൽ കേരള സംസ്ഥാന ഭാഷാ ഇൻസ്റിറ് 
അല്ലെങ്കിൽ സർവ്വ വിജ്ഞാനകോശ പ്രസിധീകരണങ്ങളുടെ 

സംസ്ഥാന 
ഇൻസ്റിറ്റ്യൂട്ട്അല്ലെങ്കിൽ കേരള ബുക്സ്, ആൻറ് പബ്ലിക്കേഷൻസ് 
സൊസൈറ്റി എന്നർത്ഥമാകുന്നു ; 

( സി ) : *പബ്ലിക് സർവീസ് കമ്മീഷൻ " എന്നാൽ കേരള പബ്ലിക് 
സർവ്വീസ്കമ്മീഷൻ എന്നർത്ഥമാകുന്നു ; 

3. സംഘങ്ങളുടെ കീഴിലുളള സർവീസുകളെ സംബന്ധിച്ച് പരിക് 
സർവീസ് കമ്മീഷൻ (പവൃത്തികൾ - 

(1) -രാരോ സംഘത്തിന്റെയും ഭരണസമിതി 

( എ ) സംഘത്തിന്റെ കീഴിലുള്ള സർക്കീസുകളിലേയ്ക്കുംതസ്തിക 
കളിലേക്കും ആളുകളെ തെരഞ്ഞെടുക്കുന്ന 

രീതിയി സംബന്ധിക്കുന്ന 
എല്ലാ കാര്യങ്ങളെക്കുറിച്ചും 


3 
( ബി). ആ സംഘത്തിന്റെ കീഴിലുളള എല്ലാ സർവ്വീസുകളിലേക്കും 
തസ്തികകളിലേക്കും നിയമനം 
മറെറാന്നിലേയ്ക്ക്ഉദ്യോഗക്കയററം നല്കുന്നതിലും സ്ഥലം മാററുന്നതിലും 

നടത്തുന്നതിലും, ഒരു സർവ്വീസിൽനിന്നും 
അനുവർത്തിക്കേണ്ട തത്വങ്ങളെക്കുറിച്ചും, അങ്ങിനെയുളള നിയമനങ്ങൾക്കും, 
ഉദ്യോഗക്കയറ്റങ്ങൾക്കും, സ്ഥലം മാറ്റങ്ങൾക്കും 
യോജ്യതയെക്കുറിച്ചും പബ്ലിക് സർവ്വീസ് കമ്മീഷനുമായി കൂടിയാലോചന 

അപേക്ഷകരുടെ അനു 
നടത്തണ്ടതും, . അ പ്രകാരം അഭിപ്രായത്തിനയച്ച 
ഉപദേശം നൽകേണ്ടത് പബ്ലിക് സർവ്വീസ് കമ്മീഷന്റെ കർത്തവ്യമായിരിക്കു 

ഏത് 

കാര്യത്തിലും 
ന്നതുമാണ്: 

എന്നാൽ, സർക്കാരിന് പൊതുവായാ, അഥവാ 
പ്രത്യേക വിഭാഗത്തിൽപെടുന്ന സംഗതികളിലോ 

ഏതെങ്കിലും 

അഥവാ 
പ്രത്യേക സാഹചര്യങ്ങളിലോഏതെല്ലാം 

ഏതെങ്കിലും 

കാര്യങ്ങളിൽ പബ്ലിക് സർവ്വീസ് 
കമ്മീഷനുമായി ആലോചിക്കേണ്ടതില്ല എന്ന് നിർദേശിക്കുന്ന ചട്ടങ്ങൾ 
ഉണ്ടാക്കാവുന്നതാണ്. 

(2) പബ്ലിക് സർവ്വീസ് കമ്മീഷനും രണസമിതിയുമായി ഏതെ 
കിലും കാര്യത്തിൽ അഭിപ്രായവ്യത്യാസം ഉണ്ടാകുന്ന - സംഗതിയിൽ, രണ 
സമിതി ആ കാര്യം സർക്കാരിലേക്ക് അഭിപ്രായത്തിനയയ്ക്കേണ്ടതും, അതിൻ 
ലുളള സർക്കാരിന്റെ തീരുമാനം അന്തിമമായിരിക്കുന്നതുമാണ്: 

എന്നാൽ, സർക്കാർ, പബ്ലിക് സർവീസ് കമീഷൻ ഉപ്പിനെ 
തിരായി ഒരു തീരുമാനം എടുക്കുന്നതിന് മുനിയായി, ആ കാര്യം കമ്മീഷന് 
അഭിപ്രായത്തിനായി നായ്ക്കേണ്ടതാണ്. 

ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനും അധികാരം.- (1) ആക്ററിൻറ 
ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുംവമി, സർക്കാർ , പജിക് സർവീസ് 
കയിഷനു . സംഘങ്ങളുടെഭരണസമിതികളുമായി കൂടിയാലോചിച്ച് ചട്ടങ്ങൾ 
ഉണ്ടാകാവുന്നതാണ്. 

(2) (പ്രത്യേകിച്ചും, മുൻപാണു അധികാരത്തിന്റെ സാമാന്യതയ 
ദോഷം വരാത്ത വിധത്തിലും, അങ്ങിനെയുള്ളചട്ടം, താപ്പറയുന്നവയ 
വ്യവസ്ഥചെയ്യാവുന്നതാണ് 

( എ ) സംഘങ്ങളുടെ ഭരണസമിതികൾ പസ്സിക് സർവീസ് കമ്മീ 
ഷനുമായി കുടിയ ലോചന നടത്തുന്നതിന് അനുവർത്തിക്കേണ്ട നടപടികളും ; 

( ബി) പസിക് സർവീസ് കമ്മീഷനുമായി കൂടിയാലോചിമരുന്ന 
തിന് ആനുഷംഗികമായതോ അഥവാ ആവശ്യമുള്ളതോ ആയ ഏതെങ്കിലും 
കാര്യങ്ങൾ , 
(3) ഈ ആക്റയിൻകീഴിൽ ഉണ്ടാക്കുന്ന ഏതൊരു ചട്ടവും, 

ന്നുത 
ഉണ്ടാക്കിയതിനുശേഷം കഴിയുന്നത് വേഗം, നിയമസം യോഗം ചേർന്നിരിക്കു 
മ്പോൾ അതിന്റെ മുൻപാകെ ആകെ പതിനാലു ദിവസത്തേക്ക് അത് ഒരു 

പെടാം വയ 
സമ്മേളനത്തിലോതുടർച്ചയായ രണ്ട് സമ്മേളനത്തിലാ 

അപ്രകാരം വയ്ക്കുന്നസമ്മേളനം അതിന് തൊട്ടടുത്തു 
വരുന്നസമ്മേളനമോ അവസാനിക്കുന്നതിന് മുൻപ്, നിയമസഭ ചട്ടത്തിൽ 

അഥവാ 
ഏതെങ്കിലും ഭേദഗതി വരുത്തുകയോ 

ചട്ടും ഉണ്ടാക്കേണ്ടതില്ലന്ന് 
തീരുമാനിക്കുകയോചെയ്താൽ, അതിനുശേഷം, ചട്ടത്തിന്, അതതു സംഗതി 
പോലെ അങ്ങനെ പ്പെടുത്തിയ രൂപത്തിന് മാതം പബല്യമുണ്ടായിരി 


തും , അത 


ക്കുകയോ അഥവാ യാതൊരു പ്രാബല്യവുമില്ലാതിരിക്കുകയോ ചെയ്യുന്ന 
താണ്; എന്നിരുന്നാലും, അങ്ങിനെയുളള ഏതെങ്കിലും ഭേദഗതിയോ അഥവാ 
റ 8 ദാക്കലാ ആ പട്ടത്തിൻകീഴിൽ 

നേരത്ത പെയ്ത യാതൊന്നിന്റേയും 
സാധുതയ്ക്ക്ദൂഷ്യം വരാത്ത വിധത്തിലായിരിക്കേണ്ടതാണ്. 


ഉദ്ദേശകാരണങ്ങളുടെ വിവരണം 


ആക്റ 


മരണ 


കേരള ബുക്സ് ആന്റ് പബ്ലിക്കേഷൻസ സൊസൈററി, കേരള 
സംസ്ഥാന ഭാഷാ ഇൻസ്റ്റിറ് , സർവ്വവിജ്ഞാനകോശ പ്രസിദ്ധീ 
കരണങ്ങളുടെ സംസ്ഥാന ഇൻസ്റിറ്റ്യൂട്ട് എന്നിവ 1955- ലെ തിരുവിതാം 
കൂർ- കൊച്ചി സാഹിത്യ - ശാസ ” ( ത - ധർമ്മസംഘ രജിസ്ടഷൻ 
പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുളള സംഘങ്ങൾ ആണ്. 

2. കേരള ബുക്സ് ആന്റ് പബ്ലിക്കേഷൻസ സൊസൈറ്റിയുടെ 
ചട്ടങ്ങളും റഗുലേഷനുകളും; 20 -ാം ചട്ടം (i) -ാം ഖ ണ് ഡമ നു സ രിച് 
മാനേജിംഗ് ഡയറക്ററുടെ തസ്തികയിലേക്കും, ഏററവും കുറഞ്ഞ 
അടിസ്ഥാന ശമ്പളം 600 രൂപയോഅതിൽകൂടുതലോ ഉളള എല്ലാ തസ്തിക 
കളിലേക്കും ഉളള നിയമനത്തിന് സർക്കാരിൻറ മുൻകൂട്ടിയുളള അംഗീ 
കാരം ഉണ്ടായിരിക്കണം. അതിന് താഴെയുളള എല്ലാ തസ്തികകളും 
സമിതി രൂപീകരിച്ച ഒരു ഉപകമ്മിററി നടത്തുന്ന നേരിട്ടുള്ള നിയമനം 
വഴിയാണ് നികത്തപ്പെടുന്നത്. സർക്കാർ നിർണ്ണയിച്ച നിലവിലുളള ചട്ട 
ങ്ങൾ അനുസരിച്ച്, ഒഴിവുകൾ സർക്കാർ വകുപ്പുകളിൽനിന്നും ഡെപ്യൂ 
ട്ടേഷനിൽവരുന്ന അനുയോജ്യരായ ആളുകളെക്കൊണ്ടും, അവരുടെ അഭാവ 
ത്തിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽനിന്നും തിരഞ്ഞെടുക്കുന്നവരെ 
ക്കൊണ്ടും, ഇവർ രണ്ടുകൂട്ടരുടെയും അഭാവത്തിൽ, പരസ്യംവഴി ലഭിക്കുന്ന 
അപേക്ഷകരെക്കൊണ്ടും നികത്തപ്പെടേണ്ടതാണ്. ഭരണസമിതിയാണ് എല്ലാ 
നിയമനങ്ങളും നടത്തുന്നത്. 

3. സംസ്ഥാന ഭാഷാ ഇൻസ്ററിറ്റ്യൂട്ടിൽ, "എല്ലാ നിയമനങ്ങളും, 
ഇൻസ്ററീററ്റ്യൂട്ടിന്റെ ഭരണസമിതിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച്, 
ഇൻസ്ററിറ്റ്യൂട്ടിന്റെ ഡയറക്ററാണ് 

നടത്തുന്നത്. സർവ്വവിജ്ഞാന 
കോശ പ്രസിദ്ധീകരണങ്ങളുടെ ഇൻസ്റിററട്ടിലും, എല്ലാം നിയമനങ്ങളും, 
ഇൻസ്റിററ്റ്യൂട്ടിന്റെ ഭരണസമിതിയുടെ നിർദേശങ്ങൾക്ക് വിധേയമായി 
ഇൻസ്ററിറ്റ്യൂട്ടിന്റെ ഡയറക്ററാണ് നടത്തുന്നത്. , 

4. എല്ലാ പൊതുസംരംഭങ്ങളിലേയും സർക്കാർ നിയന്ത്രിത സ്ഥാപന 
ങ്ങളിലേയും താഴ്ന്ന തസ്തികകളിലേക്കുളള റീ കൂട്ടുമെൻറ് കേരള പബ്ലിക് 
സർവീസ് കമ്മീഷന് വിടുക എന്നതാണ് സർക്കാരിന്റെ പൊതുവായ 
നയം. അതനുസരിച്ച്, മുകളിൽ പരാമർശിച്ച സംഘങ്ങളിലെ എല്ലാ താഴ്ന്ന 
തസ്തികകളിലേക്കുമുളള 

തിര ഞ്ഞെടുപ്പ് കേരള പബ്ലിക് സർവ്വീസ 
കമ്മീഷനെ ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു . അങ്ങനെയുളള തസ്തികകളെ 
സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷനുമായി 
ആലോചിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്നതിനുകൂടി. ഉദ്ദേശിക്കുന്നു . 

5. മുകളിൽ പറഞ്ഞ ലക്ഷ്യങ്ങൾ നേടുന്നതിനുദ° ദേശിച്ചുള്ളതാണ് ഈ 
ബീൽ, 


5 


ധനകാര്യ മെമ്മോറാണ്ടം 
ഈ ബിൽ നിയമമാക്കി പ്രാബല്യത്തിൽ കൊണ്ടുവരുമ്പോൾ പബ്ലിക്ക് 
സർവ്വീസ് കമ്മീഷൻ ആഫീസിൽ ഉണ്ടാകാൻ ഇടയുളള ജോലി കൂടുതലി 
നനുസൃതമായി പബ്ലിക്ക് , സർവ്വീസ് കമ്മീഷനിലെ സ്ററാഫിന്റെ എണ്ണം 
വേണ്ട ത വർദ്ധിപ്പിക്കേണ്ടിവരും. ഈ കണക്കിൽ കൂടുതലായി വഹിക്കേണ്ടി 
വരാവുന്ന ചെലവ്, ന്യായമായ കൃത്യതയോടുകൂടി ഇപ്പോൾ തിട്ടപ്പെടു 
ത്താൻ 

സാധ്യമല്ല 
ഏൽപ്പിച്ചുകൊടുക്കപ്പെട്ട നിയമനിർമ്മാണാധികാരം 

സംബന്ധിച്ച മെമ്മോറാണ്ടം 
ഗസററിൽ വിജ്ഞാപനംവഴി സർക്കാർ നിശ്ചയിക്കാവുന്ന തീയതി 
ഈ ഒതൃകററ് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് സർക്കാരിനെ അധികാ 
രപ്പെടുത്തുന്നതിന് ബില്ലിംല 1 -ാം ഖണ്ഡം, (2)-ാം ഉപഖണ്ഡം കൊണ്ടു 
ദ്ദേശിക്കുന്നു . 

പൊതുവായോ അഥവാ ഏതെങ്കിലും, പാത്യ 3 വിഭാഗ 
ത്തിൽപ്പെടുന്ന സംഗ തികളിലോ അഥവാ ഏതെങ്കിലും (പതക സാഹ 
ചര്യങ്ങളിലാ ഏതെല്ലാം കാര്യങ്ങളിൽ പബ്ലിക്ക് സർവ്വീസ് കമ്മീഷനു 
മായി ആലോചിക്കേണ്ടതില്ല എന്ന് നിർദ ° ദോശിക്കുന്ന ചട്ടങ്ങളുണ്ടാക്കാനായി 
സർക്കാരിനെ അധികാരപ്പെടുത്താൻ ബില്ലിലെ 3 -ാം ഖണ്ഡം (1) -ാം ഉപ 
ഖണ്ഡത്തിലെ ക്ലിപ്ത നിബന്ധനകൊണ്ടുദ്ദേശിക്കുന്നു. ആക്റിൻറ 
ഉദ്ദേശം നടപ്പാക്കുന്നതിനുവേണ്ടി ചട്ടങ്ങൾ ഉണ്ടാക്കാനായി സർക്കാരിനെ 
അധികാരപ്പെടുത്താൻ . ബില്ലിന്റെ 4-ാം ഖണ്ഡം കൊണ്ടുദ്ദേശിക്കുന്നു . 
ഏത് കാര്യങ്ങളെ സംബന്ധിച്ചാണോ ചട്ടങ്ങൾ ഉണ്ടാക്കാവുന്നത് ആ കാര്യങ്ങൾ 
ആ ഖണ്ഡത്തിലെ (2) - ഉപഖണ്ഡത്തിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു . 

(2) ഏത് കാര്യങ്ങളെ സംബന്ധിച്ചാണോ വിജ്ഞാപനം പുറ 
പ്പെടുവിക്കാവുന്നത്, അഥവാ ചട്ടങ്ങൾ ഉണ്ടാക്കാവുന്നത് ആ കാര്യങ്ങൾ 
രണപരമായ സ്വഭാവത്തോടുകൂടിയവയോ, വിശദാംശങ്ങളെ സംബന്ധി 
ക്കുന്നവയോ ആണ്, ഏൽപ്പിച്ചുകൊടുക്കപ്പെട്ട നിയമനിർമ്മാണാധികാരം 
അങ്ങനെ സാധാരണ സ്വഭാവത്തോടുകൂടിയതാണ്. 


എം . കമലം, 


( ശരിത്തർജ്ജമ) 


ഏ . പി , പെരുമാൾ , 
ന ,യമ വകുപ്പ്അഡീഷണൽ സെക്രട്ടറി. 


c . 846 /v . 


